GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 നവംബർ 3 
3rd November 2020 


വാല്യം 9 


നമ്പർ 


1196 തുലാം 18 
18th Thulam 1196 


43 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 കാർത്തികം 12 
12th Karthika 1942 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


3rd Nov. 2020 ] 


KERALA GAZETTE 


1235 


Annexure B 


DECLARATION 


FOR NO NEAR RELATIVE ( S ) OF THE CONTRACTOR WORKING IN KBPS 


I ............... 

..S / o Sri . 
Hereby certify that none of my relative ( s ) as defined in the tender notice are employed in KBPS as per detail given below . 
In case at any stage , it is found that the information given by me is false / incorrect, Managing Director, KBPS shall have 
the absolute right to take any action as deemed fit, without any prior intimation to me . 


Signature of the tenderer with seal 


The relationship for the purpose of rule will be as specified in Stores Purchase Manual of Kerala ( extract given as 
Annexure A) . 


In case of proprietorship firm , certificate will be given by the proprietor, and in case of Partnership firm , certificate 
will be given by all the partners and in case of Ltd. Company by all the Directors of the Company or Company Secretary 
on behalf of all directors . Any breach of these conditions by the Company or firm or any other person , the tender /work 
will be cancelled and earnest money / security deposit will be forfeited at any stage whenever it is so noticed . 
The Department will not pay any damages to the Company or firm or the concerned person . The Company or firm or the 
persons will also be debarred for further participation in the concerned . unit . 


Place :: 


Signature of tenderer /Authorized Signatory 


Date : 

: 


Name of the Tenderer 


Seal of the Tenderer 


വിജ്ഞാപനം 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 

ലിമിറ്റഡ് 
നോട്ടീസ് 


[ നമ്പർ ടി.ഡി.ടി. 01 2020-21 ] 


(ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട്-2003 - ലെ സെക്ഷൻ 67,164 
വകുപ്പ് പ്രകാരം പൊതുജനങ്ങളുടെ അറിവിലേക്കായി 

പരസ്യപ്പെടുത്തുന്നത്.) 


110 


[ഇലക്ട്രിസിറ്റി ആക്ട്-2003 - ലെ സെക്ഷൻ 67 , 164 , ഇന്ത്യൻ 
ടെലിഗ്രാഫ് ആക്ട് 1885 സെക്ഷൻ 10 എന്നീ വകുപ്പ് 

പ്രകാരം പുറപ്പെടുവിക്കുന്നത്.) 
പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ കോയിപ്രം 
വില്ലേജിൽ കേരളാ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് 
സ്ഥാപിച്ചിട്ടുള്ള 33 കെ . വി . സബ് സ്റ്റേഷനിലേക്ക് കോഴഞ്ചേരി 
താലൂക്കിൽ മല്ലപ്പുഴശ്ശേരി വില്ലേജിൽ തെക്കേ മലയിലുള്ള 
110 കെ . വി . സബ് സ്റ്റേഷനിൽ നിന്നും വൈദ്യുതി എത്തി 
ക്കുന്നതിനായി കോഴഞ്ചേരി, മല്ലപ്പുഴശ്ശേരി, തോട്ടപ്പുഴശ്ശേരി, 
കോയിപ്രം എന്നീ വില്ലേജുകളിലൂടെ വലിക്കുന്ന 12 കി . മീ . 

കെ . വി . ലെനിന്റെ പ്രാരംഭ ജോലികളു ടെയും 
തുടർജോലികളുടെയും ആവശ്യത്തിലേക്കായി വൈദ്യുതി 

ബോർഡ് ഉദ്യോ ഗ സ്ഥ രോ കരാറു കാ രോ അധി കാ ര 
പ്പെടുത്തിയ മറ്റു വ്യക്തികളോ ടി ലൈനുകളുമായി ബന്ധപ്പെട്ട 
പദേ ശ ങ്ങ ളിൽ ഔദ്യോഗിക ക്യത്യ നിർവ്വ ഹ ണാർത്ഥം 
പ്രവേശിക്കുന്നതാണ്. പ്രസ്തുത ജോലി ചെയ്യുന്നതിൽ നിന്നും 

തടസ്സപ്പെടുത്തുന്നത് സൂചന വകുപ്പുകൾ പ്രകാരം 
നിയമവിരുദ്ധമാണെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


110 111 കെ . വി . സബ്സ്റ്റേഷൻ, വേങ്ങര, 8.0 കി . മീ . 
അനു ബന്ധ കെ . വി . ലൈൻ മുത ലായ നിർമ്മാണ 
( പവർത്ത ന ങ്ങൾ ക്കായി മലപ്പുറം ജില്ല യിലെ ഏറ നാട്, 
തിരൂരങ്ങാടി താലൂക്കിലെ പൂക്കോട്ടൂർ, പാണക്കാട്, ഊരകം , 
കണ്ണ മ ങ്ങലം എന്നീ വില്ലേജുകളിലെ മയിലാടി മുതൽ 
കിളി ന ക്കോട് വരെ സ്വകാര്യ ഭൂമികൾ ഉൾപ്പെ ടെ യുള്ള 
സ്ഥലങ്ങളിൽ കൂടി കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 
ലിമിറ്റഡിലെ ഉദ്യോഗസ്ഥരോ ജീവനക്കാരോ കരാറുകാരോ 
അവ രുടെ ജോലി സംബന്ധ മായി പ്രവേശിക്കുന്നതാണ്. 
പസ്തത ജോലി ചെയ്യുന്നതിൽ നിന്നും അവരെ തടസ്സ 
പ്പ് ടു ത്തു ന്നത് 

നിയ മ വി രു ദ്ധ മാ ണ ന്ന് ഇതി നാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


ദൂരം 33 


അവര 


പത്തനംതിട്ട, 


തിരൂർ, 


( ഒപ്പ് ) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ , 
ടാൻസ്മിഷൻ ഡിവിഷൻ . 


( ഒപ്പ് ) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ , 
ട്രാൻസ്മിഷൻ ഡിവിഷൻ . 


10-6-2020 . 


29-6-2020 . 


Gaz , No. 43 / 2020/DTP (Part IV ) . 


467 


